PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ DB1/ SS- CHV/2009- 10 . 


2009 ജൂ 


ലൈ 2 . 


കണ്ണൂർ ജില്ലയിലെ ചൊവ്വയിലുള്ള 66 കെ . വി . സബ് 
സ്റ്റേഷൻ 110 കെ . വി. നിലയിലേക്ക്ഉയർത്തുന്നതിന്റെ ഭാഗമായി 
മുണ്ടയാട് മുതൽ പെരിങ്ങോത്ത് വരെയുള്ള 2.3 കിലോമീറ്റർ 
66 കെ . വി. സിങ്കിൾ സർക്യൂട്ട് ലൈനിൽ 110 കെ . വി . യ്ക്ക് 
ആവശ്യമായ മാറ്റങ്ങൾ വരുത്തു വാനും, ടവറുകൾ മാറ്റി 
സ്ഥാപിക്കുന്നതിനും കൂടാതെ ലൈനിൽ നിന്നും സുരക്ഷിത 
മായ അകലം ഉണ്ടാക്കുന്നതിനും വേണ്ടി കേരള സംസ്ഥാന 
വിദ്യുച്ഛക്തി ബോർഡിലെ ഉദ്യോഗസ്ഥരും ബോർഡ്ചുമ ത 
ല പ്പെ ടു ത്തുന്ന കോൺടാ ക് ടർമാരും ജോലി ക്കാ രും 
മുണ്ടയാട് മുതൽ പെരിങ്ങോം വരെയുള്ള ടവർ ലെൻ 
റൂട്ടിലും തൊട്ടുകിടക്കുന്ന പറമ്പുകളിലും ഇന്ത്യൻ ടെലഗ്രാഫ് 
ആക്ട് 1885, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164, 185 
( 2 ) a വകുപ്പ് പ്രകാരം അ വ രുടെ നിയ മാ നു സ്യത മായ 
കൃത്യനിർവ്വഹണത്തിനായി പ്രവേശിക്കുന്നതായിരിക്കുമെന്ന് 
ഇതിനാൽ അറിയിക്കുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 


( ഒപ്പ്) 


കണ്ണൂർ. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


